Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No . രജി. നമ്പർ 
KLITV( N ) /12 /12 - 14 


GOVERN 


ാർക 


കര 
: 


- 2 സർക് 


PAMENT OF 


1 


TERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


No . 


2nd October 2012 
2012 ഒക്ടോബർ 2 
10th Aswina 1934 
1934 ആശ്വിനം 10 


വാല്യം 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Commissionerate of Land Revenue 


PATHANAMTHITTA DISTRICT 


ലേല പരസ്യം 
നമ്പർ 759/ 11 / ബി1. 

2012 ആഗസ്റ്റ് 7. 
അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് തിരുവല്ല 
പോലീസ് സബ് ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത് തിരുവല്ല 
പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ചു വരുന്ന 
KL - 04N - 9653 ആപ്പ് നിയമാനുസൃത ലേലം ചെയ്യുന്നതിന് 
പത്തനംതിട്ട ജില്ലാ കളക്ടർഉത്തരവായിട്ടുള്ളതാണ്. ടി വാഹനം 
11 - 10 - 2012 -ാം തീയതിയിൽ പകൽ 11 മണിക്ക് തിരുവല്ല റവന്യൂ 
ഡിവിഷണൽ ഓഫീസറുടെയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥരുടെയോ സാന്നിദ്ധ്യത്തിൽ തിരുവല്ല പോലീസ് 
സ്റ്റേഷൻ പരിസരത്ത് വച്ച് പരസ്യമായി ലേലം ചെയ് 
വിൽക്കുന്നതാണ്. ടി ലേലത്തിൽപങ്കെടുക്കാൻആഗ്രഹിക്കുന്നവർ 
1,500 നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളി കേൾക്കുന്ന 
ആളിന്റെ പേർക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. 
ലേലത്തുകയും വിൽപ്പന നികുതിയുമുൾപ്പെടെ മുഴുവൻ 
തുകയും അപ്പോൾതന്നെ ഒടുക്കേണ്ടതാണ്. ജില്ലാ കളക്ടർ 
ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം വാഹനം പ്രസ്തുത 
സ്ഥലത്തു നിന്നും നീക്കംചെയ്യേണ്ടതാണ്. സാധാരണ 
സർക്കാർ ലേലം സംബന്ധിച്ച നിബന്ധനകൾ എല്ലാം ഈ 
ലേലത്തിനും ബാധകമാണ്. 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, 

( ഒപ്പ്) 
തിരുവല്ല. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


